















7 ദൂരദര്‍ശനില്‍ ഇംഗ്ളീഷ്‌ വാര്‍ത്ത 
വായിക്കുന്ന മീനുവിനെക്കുറിച്ച്‌ ഒരു നല്ല 
വാക്കും നിങ്ങള്‍ക്കു പറയാനില്ലേ? 

പറയാനുണ്ട്‌. വാര്‍ത്തകള്‍ വായിച്ചതിനുശേഷം 
“ഗുഡ്നൈററ്‌ ' എന്നുപറഞ്ഞിട്ട്‌ അവര്‍ ചിരിക്കാ 
റുളളത്‌ താങ്കള്‍ കണ്ടിരിക്കുമല്ലോ. ഏതെങ്കിലും 
ററുത്ത്‌ പെയ്‌സ്ററ്‌ നിര്‍മ്മാതാവിനുവേണ്ടി അവര്‍ 
അതുപോലൊന്നു ചിരിച്ചാല്‍ ഒരു മിനിററിനു 
ലക്‌ ഷമെന്ന കണക്കിനു ററൂത്ത്‌ പെയ്‌സ്ററ്‌ 
ററ്യൂബുകള്‍ ചെലവാകും. വാര്‍ത്ത വായിക്കാന്‍ 
ശ്രീമതിയെക്കൊണ്ടു കൊളളുകില്ല. 


2) നിങ്ങള്‍ കമ്മ്യൂണിസ്ററാണെന്നു 


ചില്വര്‍? ആരീറി കമ്മ്യുണ്ഞിസ്ററാമണന്നു' 


മററു ചിലര്‍. ഏതു ശരി? 

സാമ്പദിക സമത്വത്തിനുവേണ്ടിയുളള കമ്മ്യൂ 
ണിസത്തിന്‍െറ വാദം ശരിയാണെന്ന വിശ്വാസമാണ്‌ 
എനിക്ക്‌ . അതു നേട്ടാന്‍ ചോര ചൊരിയാമെന്ന മതം 
എനിക്ക്‌ ആദരണീയമല്ല. ആന്‍റി കമ്മ്യൂണിസം 
ഒരുതരത്തില്‍ “ഫനാറ്റിസിസ 'മായതുകൊണ്ട്‌ - 
അമിതമായ മമത്യായതുകൊണ്ട്‌ -പരിപാകം വന്ന 
മനസ്സുകള്‍ക്കു സ്വീകരിക്കാനാവില്ല. സ്വന്തം (പവര്‍ 
ത്തനങ്ങളിലും മൂല്യനിര്‍ണ്ണയങ്ങളിലും അന്ധമായ 
വിശ്വാസം വരുന്നതിനെയാണ്‌ ഫനാററിസിസമായി 
കരുതേണ്ടത്‌ . സ്പെയിനില്‍ ഇജുനിച്ച അമേരിക്കന്‍ 
തത്ത്വചിന്തകന്‍ ജോര്‍ജ്ജ്‌ സാന്തായാന (George 
Santayana) ഭാതികവാദിയാണെന്ന്‌ ഒരു കൂട്ടര്‍ 
പറയുന്നു; പ്ളേറേറാണിസ്ററാണ്‌ അദ്‌ ദേഹമെന്നു 
വേറൊരു കൂട്ടരും. എന്തായാലും അദ്‌ ദേഹത്തിന്‍െറ 
ഗ്രന്ഥങ്ങള്‍ വായിക്കുന്നത്‌ മഹനീയമായ അനുഭവ 
മാണ്‌. സാന്തായാനായുടെ Reason in Society എന്ന 
പ്രബന്ധത്തില്‍ ഫനാററിസിസത്തെക്കുറിച്ച്‌ ബു 
ദ്ധിശക്തിദ്യോതകമായ ഒരു പസ്‌താവമുണ്ട്‌ . 
“കളളന്‍ മാരില്‍ സത്യസന്ധതയും വേശ്യകളില്‍ 
കാരുണ്യവും മമതാന ധന മാരില്‍ ആര്‍ജ്ജവവും 
ഉണ്ടായിരിക്കണമെന്നു പറയുന്നതില്‍ ലോകവിരു 
ദ്ധമായി ഒന്നുമില്ല. അവര്‍ മനഃസാക്ഷി നശികച്ഛ 
പോയവരല്ല. തങ്ങളുടെ കൊച്ചുലോകത്തില്‍ സവി 
ശേഷമായ ഉത്‌ കടവികാരത്തിന്‌ സ്ഥലമുണ്ടാക്കു 
ന്നതിനുവേണ്ടി മാമൂലിനു യോജിച്ച നിയമസംഹി 
തയില്‍ ആത്മ പ്രശംസാപരമായ ഒരാചാര 
വിരോധം അവര്‍ ഉള്‍ടക്കാളളിക്കുന്നുവെന്നേയുള്ളു. 
ഈ അന്ധത്വം വരുമ്പോള്‍ അവര്‍ തങ്ങള്‍ക്കു 
യോജിക്കാത്തവയെയൊക്കെ വേര്‍പെടുത്തി നിറു 

f s 


േൌന്‌മയാ 
ല്ലാത്ത കൃതിയെ മേ 
ന്മയുളളതായി പ 
ത്തു പേരെക്കൊണ്ടു 
പറയിച്പിച്ചതു കൊ 
ണ്ടോ മുണ്ടശ്ശേരി 
യുടെയോ കുട്ട? 
കൃഷ്ണമാരാരുടെ 


യോ പദവിയുള്ള 


നിരൂപകനെക്കൊണ്ട്‌ 
അതിനെ (പശംസ്‌ 
ല്ചിച്ചതുകൊണ്ടോ 
ഒരു ഫലവുമില്ല. അ 
തുകൊണ്ട്‌ എഴുതാ 


നുള്ളത്‌ എഴുതിയിട്ട്‌ 
മിണ്ടാതിരിക്കുക 


യാണ്‌ വേണ്ടത്‌. 
മേന്മ അതിനുണ്ടെ 
ക്കില്‍ കാലം അതു 
കണ്ടറിയും. രചയി 
താവ്‌ അംഗീകരിക്ക 


പ്പെടും. 


കലാകൌമുദി 45 


എം.കൃഷ്ണന്‍നായര്‍ 


ള സാഹിത്യ വ്രാരഹ്ദും 


ത്തുന്നു. ്രതിഭയെപ്പോലും തള്ളിപ്പറയുന്നു. ആന്‍റി 
കമ്മ്യൂണിസം അന്ധത്വമത്രേ, ആ തോന്നല്‍ 


. എനിക്കുളളതുകൊണ്ട്‌ കമ്മ്യൂണിസ്ററ്‌ വ്യവസ്ഥി 


തിയെ നിഷ്പക്ഷമായി അംഗീകരിക്കുന്ന കൃതികളും 

അതിനെ നിഷ്പക്ഷമായി നിരാകരിക്കുന്ന കൃതി 

കളും കൌതുകത്തോടെ ഞാന്‍ വായിക്കാറുണ്ട്‌ . 

അതിനാലാണ്‌ ഷൊലഹോഫിന്‍െറ And Quiet 

Flows the Don. എന്ന നോവല്‍ വായിച്ചുരസിക്കുന്ന 

മട്ടില്‍ എനിക്ക്‌ പസ്തര്‍നക്കിന്‍െറ “ഡോക്ടര്‍ 

ഷിവാഗോ'യും വായിച്ചുരസിക്കാന്‍ കഴിയുന്നത്‌. 

രാഷ്ട്രവ്യവഹാര വിശ്വാസവും മതവിശ്വാസവും 

സാഹിത്യാസ്വാദനത്തിനു തടസ്സം സൃഷ്ടിക്കുകയില്ല. 

അലിക്‌സാന്തര്‍ സ്സീനോവീഫ്‌ (Alexander Zino- 

viev) The Yawning Heights എന്ന നോവലെഴുതി 

യതിന്‍െറ പേരില്‍---അത്‌ പടിഞ്ഞാറന്‍ രാജ്യങ്ങളില്‍ 

്രസിദ്ധീകരിച്കു എന്നതിന്‍െറ പേരില്‍ റഷ്യയില്‍ 

നിന്നു ബഹിഷ്കരിക്കപ്പെട്ടു. ഗ്ളസ്‌നൊസ്തിന്‍െറ 
സുരക്ഷിതവലയത്തില്‍ ചെന്നുചേര്‍ന്നു ദുദിന്‍റ്‌ 

സേഫ്‌. (Not by Bread Alone എന്ന നോവലെഴുതിയ 

ആള്‍) അതുപോലെ സ്സീനോവീഫും വൈകാതെ. 
അംഗീകരിക്കപ്പെട്ടേക്കാം. The most devastating 

satire. ever written about Soviet Russia— 
സോവിയററ്‌ റഷ്യയെക്കുറിച്ച്‌ രചിക്കപ്പെട്ട പരി 

ഹാസകൃതികളില്‍ ഏററവും. സംഹാരാത്മകമാ 

യത്‌ എന്നു വാഴ്ത്തപ്പെടുന്ന The Yawning 

1961റ1സട ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. അതിന്‍െറ സാഹിത്യ 

പരമായ മൂല്യത്തില്‍ എനിക്കൊരു വിശ്വാസവുമില്ല. 

അദ്‌ ദേഹത്തിന്‍െറ പൂതിയ പുസ്തകമാണ്‌ Homo 
Sovieticus എന്നത്‌. ““സോവിയററ്‌ റഷ്യയില്‍നിന്നു 
പുറത്താക്കുന്നവരെക്കുറിച്ച്‌ ആ സര്‍ക്കാരിനുള്ള 
മനോഭാവം, വന്നുചേര്‍ന്നവരെക്കുറിച്ച്‌ പടിഞ്ഞാറന്‍ 
രാജ്യങ്ങള്‍ക്കുള്ള മാനസികനില” ഇവയെ കൊളാ 
ഷിന്‍െറ മട്ടിൽ_പരസ്‌ പരവിരുദ്‌ ധങ്ങളായ സംഭവ 
ങ്ങളുടെ സന്നിവേശമെന്ന രീതിയില്‍--ആവിഷ്ക 
രിക്കുന്ന ഈ കൃതി തികച്ചും രസകരമാണ്‌. അതില്‍ 
കാണുന്ന നിന്ദനം (പടിഞ്ഞാറന്‍ രാജ്യങ്ങളെയും 
സോവിയററ്‌ റഷ്യയെയും കുറിച്ചുളള നിന്ദനം) 
രചനയുടെ വൈദഗ്ദ്ധയത്തില്‍ മുങ്ങിപ്പോകുന്നു. 

ഗ്രന്ഥം വായിച്ചുതീരുമ്പോള്‍ സ്സീനോവീഫിന്‍െറ 
പ്രാഗല്ഭ്യം മാതമേ നമ്മുടെ മുന്‍പിലുണ്ടായിരിക്കൂ. 

സര്‍ക്കാരിന്‍െറ മുന്‍പില്‍ മുട്ടുകുത്തുന്നതിനെക്കുറിച്ച്‌ 
ഗ്രന്ഥകാരന്‍ പറയുന്നതു കേള്‍ക്കുക: 


"ഞങ്ങളുടെ സര്‍ക്കാരിന്‍െറ മുന്‍പില്‍ മൂട്ടുകു 


ത്താന്‍ സാദ്ധ്യമേയല്ല. ഞങ്ങള്‍ക്ക്‌ അതിന്‌ 
ആഗ്രഹമുണ്ടെങ്കിലും സാദ്ധ്യമല്ല. കാരണം 


_സര്‍ക്കാരെന്നതു ഞങ്ങളാണ്‌  മുട്ടുക്ുത്തുന്നതില്‍ 
“ നിന്ന്‌ ആളുകളെ സ്വതന്ത്രരാക്കുന്നതാണു കമ്മ്യൂ 
പ്‌ ണിസം...മുട്ടുകുത്തുക എന്നതു കമ്മ്യൂണിസത്തില്‍ 
 നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ” ഇനി ഗ്രന്ഥകാ 
“ രന്‍െറ വാക്കുകള്‍ തന്നെ കേള്‍ക്കുക; (ഇംഗ്ളീഷ്‌ 
“തര്‍ജ്ജുമയിലുടെ) ‘Under communism the 
human being is obliged to stand at attention; 
' that is heels together, toes apart, hands on 
trouser-seams, eyes gaping wide and gazing 
“fawningly at tne authorities” (Page 43) 
സ്ലീനോവീഫിനെറ ഈ രചനാവൈദദഗ്ദ്ധ്യം 
കമ്മ്യൂണിസത്തില്‍ വിശ്വസിക്കുന്നവര്‍ക്കും ആദര 
ണീയമാകുമെന്നാണ്‌ എന്‍െറ വിചാരം. മററുളളവരുടെ 
വിശ്വാസങ്ങളെ അസഹിഷ്ണുതയോടെ വീക്ഷി 
ക്കുമ്പോഴാണ്‌ ഫനാററിസിസത്തിന്‍െറ ഉദയം. 
റഷ്യയില്‍ ഗോര്‍ബച്ചേവിന്‍െറ സമാദരണീയമായ 
“ഓപ്പണ്‍നെസ്സ്‌ ' വന്നിട്ടും അവിടെ പസ്തര്‍നക്കിന്‍െറ 
“ഡോക്ടര്‍ ഷിവാഗോ” (പസിദ്ധീകരിക്കാന്‍ തുട 
ങ്ങിയിട്ടും ചില രാജ്യങ്ങളിലെ അധികാരികള്‍ കണ്ണു 
തുറന്നിട്ടില്ല. ഞാന്‍ ഹാവലിനെ ലക്ഷ്യമാക്കിയാണ്‌ 
ഇതു പറയുന്നത്‌. എനിക്കറിയാവുന്ന ഈസ്ററ്‌ 
യുറോപ്യന്‍ നാടകകാരനന്‍ മാരില്‍ അദ്വിതീയനാണ്‌ 
ഹാവല്‍ (Vaclav Havel) അദ്ദേഹത്തിന്‍െറ Largo 
Desolato എന്ന നാടകത്തെക്കാള്‍ ഉത്‌കൃഷ്‌ടമായ 
മറൊരു നാടകവും എനിക്കറിഞ്ഞുകൂടാ. വേറൊരു 
മഹാനായ നാടക കര്‍ത്താവ്‌ Tom Stoppard 
ഇംഗ്ളീഷിലേക്കു തര്‍ജ്ജമ ചെയ്ത ഈ നാടക 
ത്തിലെ പ്രധാന കഥാപാഠ്രതം ഒരു തത്ത്വചിന്തകനാണ്‌. 
അദ്ദേഹത്തിന്‍െറ ഒരു കൃതി സര്‍ക്കാരിന്‌ ഇഷ്ട 
മാവുന്നില്ല. അതിനെ തളളിപ്പറഞ്ഞ്‌ ഒരു സ്റെറയ്ററ്‌ 
. മെന്‍റ്‌ ഒപ്പിട്ടുകൊടുക്കാന്‍ അധികാരികള്‍ അദ്ദേഹ 
- ത്തില്‍ എല്ലാ സമ്മര്‍ദ്ദങ്ങളും ചെലുത്തുന്നു. അതില്‍ 
തകര്‍ന്നടിയുന്ന ആ തത്ത്വചിന്തകന്‍െറ ചിതം 
അന്യാദൃശമെന്നേ പറഞ്ഞുകൂടൂ. അദ്ഭുതകരമായ 
ഈ കലാസൃഷ്ടി ലോകത്തിനു (പദാനം ചെയ്ത 
വാട്‌സ്ലാഫ്‌ ഹാവലിനെ അദ്ദേഹത്തിന്‍റെ സര്‍ 
ക്കാര്‍--ചെക്കസ്ലവാക്യയിലെ ഗവണ്‍മെന്‍റ്‌ -- 
തടവിലാക്കിയിരിക്കുന്നു. സെയ്ന്‍റ്‌ വെന്‍സസ്‌ 
ലസിന്‍െറ (ചെക്കസ്ലവാകൃയിലെ ഒരു ഭാഗമായ 
ബൊഹിമിയയിലെ പുണ്യവാളന്‍) !പതിമയുടെ 


ചുവട്ടില്‍ പൂക്കള്‍ കൊണ്ടുവച്ചതിനാണ്‌ ഹാവലിനെ ' 


സര്‍ക്കാര്‍ ഇരുമ്പഴിക്കുള്ളിലാക്കിയത്‌ . ഹാവലിന്‍െറ 
നാടകത്തിലെ പ്രധാന കഥാപാ്രതമായ. തത്ത്വചിന്ത 
കന്‍ പറയുന്നു; “1 lack a fixed point from which 
everything inside me could grow and develop... 
- gone is the perspective | once ൪0.“ ഇത്‌ നമുക്കും 
 ചേരുന്നില്ലേ? നമ്മുടെ ആ കേന്ദ്രബിന്ദു എവിടെ ? 
നമ്മുടെ കാഴ്ചപ്പാട്‌ എവിടെ? എല്ലാം നഷ്‌ടപ്പെട്ട 


ടട്മ്രിക്കുന്ന മൃഗങ്ങള്‍ ഒളി 
വില്‍ പോകുമോ? 


| പോംംംന്ഥണ്‌ ജന്തുശാസ്ത്രജ്‌ഞന്മാര്‍ 
പറയുന്നത്‌ . അതൊരു ഉന മവാസനയാണ്‌. മരണം 
നിശ്ചയമാണെന്നു കണ്ടാല്‍ കാട്ടിനകത്ത്‌ മറെറാരു 
മൃഗവും കടന്നുചെല്ലാത്ത സ്ഥലത്തുചെന്നു കിടന്നു 


സം വലിച്ചുവലിച്ച്‌ അതു ചാകും. മനുഷ്യന്‍ 


പരെമറിച്ചാണ്‌ (പവര്‍ത്തിക്കുക. അയാള്‍ക്ക്‌ ആശു 
പ്രതിയില്‍ കിടക്കണം. സകല സ്നേഹിതന് മാരും 
വന്നുകാണണം. ശ്രതുക്കളായി വര്‍ത്തിക്കുന്ന 


IT 


ബന്ധുക്കളില്‍ ആരെങ്കിലും വന്നില്ലെങ്കില്‍ ആ - 





നിങ്ങള്‍ താ 


; ജ്മഹല്‍ കണ്ടിടു 


ണ്ടോ? കണ്ടെന്നിരി 
ക്കട്ട. അതിന്‍െറ 
ഒരു സ്കെച്ച്‌ നിങ്ങ 
ളുടെ സ്നേഹിതന്‍ 
വരച്ചവെന്നു വിചാ 
രിക്കു. സ്കെച്ച്‌ ടെ 
ക്നിക്കാണ്‌,; സാ 
ക്ഷാ താജ്മഹല്‍ 
കലയും. സ്കെച്ചിനു 
ജീവനില്ല. കലാസ്യ 


ഷ്ടിക്ക്‌ ജീവനുണ്ട്‌ 


“കലാകമൂുദി 46 





രാമന്‍പിള്ള വന്നില്ല അല്ലേ? ങ്ഹും” എടു 
ഭാര്യയോടു ചോദ്യവും മൂളലും. ജീവിതാസ്തമയ 
ത്തില്‍ മനുഷ്യന്‍െറ സ്വഭാവമിതാണെങ്കിലും അവന്‍ 
സ്വന്തം ദാരിദ്യം മററുളളവരെ കാണിക്കില്ല. ഞാനും 
സ്‌നേഹിതനും കൂടെ നടന്നുനടന്ന്‌ സ്‌നേഹിതന്‍െറ 
വീട്ടുനടയിലെത്തി. വളരെനേരം നടയില്‍നിന്നു 
സംസാരിച്ചിട്ടും അയാള്‍ എന്നെ വീട്ടിനകത്തേക്കു 
ക്ഷണിക്കുന്നില്ല. എനിക്കു പോകേണ്ട തീവണ്ടി ഒരു 
മണിക്കൂര്‍ കഴിഞ്ഞേയുളളു. അതുകൊണ്ട്‌ സ്നേഹി 
തന്‍െറ വീട്ടില്‍ കയറിയിരുന്നേ പററൂ. ഓചിത്യം 
പരിപാലിക്കാതെ “വരൂ അകത്തു കയറിയിരിക്കാം 
എന്നുപറഞ്ഞ്‌ ഞാന്‍ മുററത്തേക്കു കാലെടുത്തുവച്ച. 
പൂമുഖത്തു കയറിയപ്പോഴാണ്‌ സ്‌നേഹിതന്‍ 
ക്ഷണിക്കാത്തതിന്‍െറ രഹസ്യം മനസ്സിലായത്‌. 
രണ്ടു ചൂരല്‍ക്കസേരകളും ഒരു മരക്കസേരയും 
അവിടെ ഇട്ടിട്ടുണ്ട്‌. കസേരകളിലെ ചൂരല്‍ 'പൊത്തു” 
പോയിരിക്കുന്നു. ഇരുന്നാല്‍ ചന്തി ആ വലിയ, 
ദ്വാരത്തിലൂടെ പുറത്തുചാടും. തടിക്കസേര കണ്ടപ്പോള്‍ 
ചന്തുമേനോന്‍െറ ‘ശാരദ്‌ എന്ന നോവലിലെ 
വായനശാലയാണ്‌ എനിക്ക്‌ ഓര്‍മ്മ വന്നത്‌. 
മൂന്നുകാലല്ല, നാലുകാലുമുണ്ട്‌ . എങ്കിലും ഒരാന്‍റി 
ഡിലൂവിയന്‍ കസേര. ഇരുന്നാല്‍, ഇരിക്കുന്നവന്‍ 
വീഴും. തീര്‍ച്ച. സ്‌ നേഹിതന്‍െറ വിളര്‍ത്ത മുഖം കണ്ടു 
ഞാന്‍ യാത്ര പറഞ്ഞ്‌ തീവണ്ടിയാപ്പീസിലേക്കു 
നടന്നു. അവിടത്തെ കല്‍ബഞ്ചിലിരിക്കാം ഒരു 
മണിക്കൂറോളം. 


കാലം കഴിഞ്ഞു. ഞാന്‍ സ്വെകട്ടേറിയററില്‍ ഒരു 
ഗുമസ്തനായി കഴിയുന്ന കാലം. മുപ്പതു രൂപയാണ്‌ 
്രതിമാസ ശമ്പളം. കിടക്കാനും ഇരിക്കാനുംവേണ്ടി 
ഒരു സോഫാ-കം-ബെഡ്‌ വാങ്ങി. അത്‌ മുന്‍വശ 
ത്തിട്ടിരുന്നു. അടുത്ത ബന്ധുവീട്ടിലെ മര്യാദകെട്ട 
പിളേളര്‍ ഒരാഴ്ചകൊണ്ട്‌ അതു നശിപ്പിച്ചു. 
പുറംകവര്‍ ബ്ളെയ്ഡുകൊണ്ട്‌ അവര്‍ കീറി പല 
സ്ഥലങ്ങളിലും. അതിന്‍െറ ഫലമായി അകത്ത്‌ 
കുത്തിനിറച്ചിരുന്ന വൃത്തികെട്ട പഴന്തുണികള്‍ വെളി 
യിലേക്ക്‌ ഉന്തിനിന്നു. അങ്ങനെയിരിക്കെ ഒരുദിവസം 
ഞാനും ആ, സ്നേഹിതനും കൂടി നടന്നുനടന്ന്‌ 
എന്‍െറ വീട്ടിന്‍െറ നടയിലെത്തി. ഞാന്‍ സുഹൃത്തിനെ 
അകത്തേക്കു ക്ഷണിച്ചില്ല. എങ്ങനെ ക്ഷണിക്കും? 
കാറുകയറി ചത്ത പട്ടിയുടെ കുടല്‍ വെളിയിലേക്കു" 
ചാടിക്കിടക്കുന്നതുപോലെ എന്‍െറ വീട്ടിലെ 
സോഫാ-കം-ബെഡ്ഡിന്‍െറ പഴന്തുണിക്കെട്ടുകള്‍ 
പുറത്തേക്കു ചാടിക്കിടക്കുകയല്ലേ? സ്നേഹിതന്‍ 
എന്തു ' വിചാരിക്കും എന്നെക്കുറിച്ച്‌? എങ്കിലും 
അയാള്‍ 'തന്‍െറ ചായ കുടിച്ചിട്ട്‌ കാലമ്രെതയായി” 
എന്നുപറഞ്ഞ്‌ വരാന്തയിലേക്കു കയറി! ആന്‍റി 
ഡിലൂവിയന്‍ കസേരപോലുമില്ലാത്ത എന്‍െറ വീട്ടില്‍ 
അയാള്‍ സ്വല്പനേരം ഇസ്പീട്‌ ഗുലാനെപ്പോലെ 
നിന്നിട്ട്‌ യാതപോലും പറയാതെ ഇറങ്ങി ഒററപ്പോക്ക്‌. 
ഇതു രണ്ടുപേരുടെ കഥ. സ്നേഹിതന്‍ ബോണ്‍ 
കാന്‍സര്‍ വന്നുമരിച്ചു. ഞാന്‍ കാന്‍സര്‍ വരാനായി 
ദിവസവും മുപ്പതു സിഗററ്റ്‌ പുകച്ചുകൊണ്ടിരിക്കുന്നു. 

ഇനി ധനികന്‍െറ വീട്ടില്‍ ദരിദ്രന്‍ ചെന്നാലോ? 
പണക്കാരന്‍ സംസ്കാരസമ്പന്നനാണെങ്കില്‍ അതി 
ഥിയെ തനിക്കു സദൃശനായി കരുതി മാനിക്കും. 
മററുചിലര്‍ അങ്ങനെയല്ല. സ്വന്തം (്ാഭവവ്വും 
(പഭാവവും പദര്‍ശിപ്പിച്ച്‌ ആഗതനെ ഒന്നു്‌ 
"കൊച്ചാക്കി" വിടും. ഈ സാമാന്യ തത്ത്വത്തെ 
ഭംഗിയായി ചിര്രീകരിക്കുന്ന ഒരു ചെറുകഥയുണ്ട്‌; 
മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍; എന്‍. രാജന്‍ എഴുതിയ. 
*“പഴുത്ത ചക്കയുടെ ഗന്ധം.” ധനിക്യുടെ. വീട്ടില്‍ 


Nc te Sse mt SF 






ന്‌ ധുവായ ഒരു ' പാവം പോകുന്നു. 
തര ുടട്കുഞ്ഞിനു കൊടുക്കാന്‍ പഴുത്ത ചക്കയുടെ 
ചുളകള്‍ പ്ളാസ്ററിക്‌ ബാഗിലാക്കി അയാള്‍ 
കൊണ്ടുപോകുന്നുണ്ട്‌ . രാജുകീയ (പൌഡ്മിയാര്‍ന്ന 
ആ ഭവനത്തിനകത്തുവച്ച്‌ അയാള്‍ ആ ബാഗ്‌ 
പുറത്തേക്ക്‌ എടുത്തപ്പോള്‍ അതു പൊട്ടിപ്പോയിരി 
ക്കുന്നതായി കണ്ടു. ചക്കച്ചുളകള്‍ വെളിയിലേക്ക്‌ 
വന്നിരിക്കുന്നു. ഗൃഹനായികയുടെ അവജ്ഞ 
കാണുന്നതിനുമുന്‍പ്‌ അയാള്‍ റോഡിലേക്കു കടന്നു. 
സാമ്പദിക മണ്ഡലത്തിലെ ഉച്ചനീച ഭാവങ്ങളെ, 
ആവിഷ്കരിക്കുന്ന കഥയാണിത്‌. കുപ്പിററലിസ 
ത്തിന്‍െറ കെടുതികള്‍ കാണിക്കാന്‍ തൊഴിലാളിയായ 
കഥാപാരതം ജന്മിയായ കഥാപാര്രത്തിന്‍െറ ചോര 
കുടിക്കുന്നുവെന്നു വര്‍ണ്ണിക്കുന്നതിനെക്കാള്‍ എത്ര 
യോ ഭേദമാണു ഇതിലെ സാമ്പത്തികാസമത്വത്തിന്‍െറ 
പ്രതിപാദനം. “ആ ചക്കച്ചുളയുടെ ഗന്ധത്തില്‍ 
വിപ്ളവത്തിന്‍െറ ഗന്ധമുണ്ട്‌ .'”' ആ പാവത്തിനു 
വേണ്ടി ഒരു തുളളി കണ്ണീര്‍ വീഴ്‌ത്താന്‍ എന്‍െറ മനസ്സ്‌ | 
സന്നദ്ധമായിരിക്കുന്നു. 


4. വുണ്ട്‌ താമരപ്പൂവില്‍. 
മാതമേ ചെല്ലുകയുളേളാ? 


ഞാം വിദ്യാര്‍ത്ഥിയായിരുന്നപ്പോള്‍ ഒരു 
വിടുതി വീട്ടിലാണ്‌ താമസിച്ചിരുന്നത്‌ . അവിടെ ഒരു 
മധ്യവയസ്കയുണ്ടായിരുന്നു. അവരുടെ പ്ധാനമായ 
ജോലി ചീട്ടുകളി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞാല്‍ 
അവര്‍ അയലത്തുള്ള പുരുഷന്മാരെ ‘ഗുലാന്‍ 
പെരിശു” കളിക്കാന്‍ വിളിക്കും. ചിലപ്പോള്‍ ആളു 
തികയാതെ വന്നാല്‍ സ്കൂളില്‍ പോകാതെ 
. കുളളമടിച്ചു നില്ക്കുന്ന ' എന്നെയും വിളിക്കും. 
പക്ഷേ, ജയം എപ്പോഴും മധ്യവയസ്കയ്ക്കും 
പാര്‍ട്നര്‍ക്കുമായിരിക്കും. കാരണം ലളിതം. മലയാ 
“ളൃത്തില്‍ ചക്കയെന്നും സംസ്‌കൃതത്തില്‍ കണ്ടുകീ 
ഫലമെന്നും പോര്‍ച്ചുഗീസില്‍ ഇക്കയെന്നും ഇംഗ്ളീ 
ഷില്‍ ജൂക്ക്‌ (ഫൂട്ടെന്നും സസൃശാസ്രതത്തില്‍ 
Artocarpus hetrophy!lus frധit എന്നും വിളിക്കുന്ന 
“ ആ ഭോജ്ൃഫലത്തോടു പടവെട്ടുന്ന മ്മറി ഗ്ളാന്‍ഡു 
കളാണ്‌ അവര്‍ക്കുണ്ടായിരുന്നത്‌ . നേര്‍ത്ത കഞ്ചു 
കുത്തിലൊതുങ്ങാതെ മുക്കാല്‍പങ്കും (ഫീ ഷോ 
നടത്തിയിരുന്ന അവയെ നോക്കിക്കൊണ്ടിരിക്കും 
പ്രായംകൂടിയ രണ്ടുകളിക്കാര്‍. അതുകൊണ്ട്‌ ക്ളാവര്‍ 


. ഇറക്കേണ്ടിടത്ത്‌ ആടുതനായിരിക്കും വന്നുവീഴുക. 


മധ്യവയസ്ക അങ്ങനെ കളിയില്‍ ജയിച്ചിരുന്നു. 
ഒരുദിവസം ഞങ്ങള്‍ ചീട്ടുകളിയില്‍ മുഴുകിയിരുന്ന 
പ്പോള്‍ (രണ്ടുപേര്‍ വേറെ കാര്യത്തില്‍ മുഴുകിയിരു 
ന്നപ്പോള്‍) ഒരു വലിയ വണ്ട്‌ മൂളിക്കൊണ്ട്‌ ആ 
. .അഭിനവശകുന്തളയുടെ തലയ്ക്കുമീതെ വട്ടം കറങ്ങി. 
അവര്‍ ഹാ, ശു എന്നൊക്കെ ചീററി! ഇതുകണ്ട്‌ രണ്ടു 
ദുഷ്യന്തന്മാരും ചാടിയെഴുന്നേററ്‌ ബംഭര എന്നു 
വിളിച്ചുകൊണ്ട്‌ അതിനെ തടവില്‍ പാര്‍പ്പിക്കാന്‍ 
ശ്രമിച്ചു. വണ്ട്‌ ഒഴിഞ്ഞുമാറി. ഒടുവില്‍ ഒരു 
മാര്‍ഗ്ഗവുമില്ലെന്നു കണ്ടിട്ടാവണം കണ്വപൃര്തിയുടെ 
' സമൃദ്ധമായ വക്‌ ഷോളുങ്ങള്‍ക്കിടയിലുള്ള രാജു 


രഥ്യയിലൂടെ അത്‌ അകത്തേക്കു .പവേശിച്ചുകളഞ്ഞു. ; 


അവര്‍ കഞ്ചുളീബന്ധ മോക്ഷത്തിനായി ഹാ, ഹാ 
ഹീ ശു ശു ശബ്ദങ്ങളോടെ അകത്തേക്ക്‌ ഓടുകയും 
ചെയ്തു. കഥാപാരായണമെന്ന . ചിത്രിത പ്രതദ്യൂ 
“തത്തില്‍ €്രീട്ടുകളിയില്‍) മുഴുകിയിരിക്കുകയായിരുന്നു 
ഞാന്‍. (കലാകമുദിയിലെ സാന്താക്ളോസ്‌ 
: സി.വി.ബാലകൃഷ്ണന്‍) കഥയുടെ പോയിന്‍റ്‌ 


ക 


ഞങ്ങളുടെ 
സര്‍ക്കാരിന്‍െറ മുന്‍ 
പില്‍ മൂട്ടുകുത്താന്‍ 
സാദ്ധ്യമേയല്ല. ഞ 


ങ്ങള്‍ക്ക്‌ അതിന്‌ 


ആരഗഹമുണ്ടെങ്കിലും 


സാദ്ധ്യമല്ല. കാരണം “ 


സര്‍ക്കാരെന്നതു 
ഞങ്ങളാണ്‌. മുട്ടു 
കുത്തുന്നതില്‍നിന്ന്‌ 
ആളുകളെ സ്വത്രന്ത 
രാക്കുന്നതാണ്‌ ക 





കലാക്യമുദി 47 


, ഇല്ലാതാക്കുമെന്നാണോ? 


എന്ന വണ്ട്‌ തലയ്ക്കുമുകളില്‍ ഒന്നു മൂളുന്നതുകേട്ടു. 
പിന്നീട്‌ അത്‌ അ്പതൃക്‌ ഷമായി. വല്ല പനസഫല 
ദ്വയം തേടിപ്പോയതാവാം. ഓര്‍മ്മ നശിച്ച്‌ ഒരുത്തന്‍ 
“അഭയ നികേതന ത്തിലെത്തുന്നു. ക്രൈസ്തവ 
പുരോഹിതന്‍ അയാളെ തോമസ്‌ എന്നുവിളിച്ചു. 
സാന്താക്ളോസിന്‍െറ വേഷംകെട്ടിയ അയാള 
വേറൊരുത്തന്‍ ഇടിച്ചു. ഇടി കിട്ടിയതോടെ താന്‍ 
തോമസ്‌ അല്ലെന്ന്‌ അയാള്‍ മനസ്സിലാക്കിയത്രേ. 
എന്താണാവോ ഉദ്ദേശിക്കുന്നത്‌ കഥാകാരന്‍! 
പെട്ടെന്നു കിട്ടുന്ന “ഷോക്ക്‌” സ്മൃതി നാശത്തെ 
എന്തോ. ഞാന്‍ ആ 
ശ്രമരത്തെ കാത്തിരിക്കുകയാണ്‌ ഇപ്പോഴും. കാത്തി 
രിക്കുകയല്ലാതെ അതുപോയ സ്ഥലത്തേക്കു ചെല്ലു 
ന്നത്‌ എന്‍െറ ആരോഗ്യത്തിനു ഹാനിവരുത്തുമല്ലോ. 


5. യാഥാര്‍ത്ഥ്യവും 
ഫാന്‍റസിയും ചേരുമോ? 


യ്രലംതഥ്യത്തിന്‍െറ ഒരുതലം, ഫാന്‍റസി 
യുടെ മറെറാരുതലം. രണ്ടിനേയും കൂട്ടിയിണക്കു 
ന്നതാണ്‌ സുകുമാര്‍ കൂര്‍ക്കഞ്ചേരിയുടെ “ദൈവ 
ത്തിന്‍െറ മാളിക 'എന്ന കഥ (ദേശാഭിമാനി വാരിക). 
കണ്ണനും അവന്‍െറ അമ്മയും നിര്‍ദ്‌ധനത്വത്തിന്‍െറ 
(പ്രതീകങ്ങള്‍. അവരുടെ വീട്ടിനപ്പുറത്തു താമസിക്കുന്ന . 
ആളും അയാളുടെ മകളും സമ്പന്നതയുടെ (പതിരൂപ 
ങ്ങള്‍. ഇതാണ്‌ യാഥാതഥ്യത്തിന്‍െറ തലം. ഒരു 
ചി്തശലഭം കണ്ണനെ ചിതശലഭമാക്കി അയാളുടെ 
വീട്ടിലക്കു കൊണ്ടുപോകുന്നതും (കൂരനായ അയാള്‍ 
വേലക്കാരിയായ കൊച്ചുപെണ്ണിന്‍െറ വിരല്‌ പട്ടി 
യെക്കൊണ്ടു കടിപ്പിച്ച മുറിപ്പിക്കുന്നതും യാഥാ 
തഥൃത്തില്‍നിന്നു അകന്നുനില്ക്കുന്ന തലം. ധനി 
കന്‍െറ കൂരത അയാളുടെ സമ്പത്തിന്‍െറ ഫലമാണ്‌ . 
കണ്ണന്‍െറയും അവന്‍െറ അമ്മയുടെയും നിഷ്കളങ്കത 
അവരുടെ നിര്‍ദ്ധനത്വത്തിന്‍റെ ഫലമത്രേ. ആ 


' കൂരത നേരിട്ടു കാണണമെങ്കില്‍ ചിര്രശലഭമായേ 


പററു. കന്മതില്‍. കടക്കാന്‍ അതിനല്ലേ കഴിയു. 
അതിനാല്‍ ഫാന്‍റസി യാഥാതഥ്യത്തിന്‍െറ ഉപോല്‍ 
പന്നമാണ്‌ . ഇവ രണ്ടിനേയും കൂട്ടിച്ചേര്‍ക്കുന്നത്‌ 
്രയാസമുളൂള കാര്യമാണ്‌. എങ്കിലും കഥാകാരന്‍ 
അതില്‍ വിജുയം (പാപിച്ചിരിക്കുന്നു. 


6 വിമര്‍ശനത്തിന്‍െറ പേരില്‍ 
നിങ്ങളെ സ്ര്തീകൾ 
അപമാനിച്ചിട്ടുണ്ടോ? 


ടം .വിട്ടണത്തില്‍ ഒരതിസുന്ദരി ഉണ്ടായി 
രുന്നു പത്തുകൊല്ലം മുന്‍പ്‌ . എന്‍െറ ഒരു ,പഭാഷണം - . 
നടക്കുന്ന വേളയില്‍ , അവര്‍ ശ്രോതാക്കളുടെ - 
കൂട്ടത്തില്‍ ഇരിക്കുന്നത്‌ ഞാന്‍ കണ്ടു. ആ സദസ്സില്‍ 
മറെറാരു സ്രതീയുമില്ലാതിരുന്നതുകൊണ്ട്‌ അവരുടെ 
സാന്നിദ്ധ്യം അദ്ഭുതകരമായി തോന്നിയെനിക്ക്‌. 
മൂന്നുദിവസത്തിനുശേഷം അവരെ ഞാന്‍ റോഡില്‍. 
വച്ചു . കണ്ടു. ശ്രദ്ധിക്കുന്നില്ലെന്നു നടിച്ചുകൊണ്ട്‌ .- 
ഞാന്‍ നടന്നപ്പോള്‍ “നില്ക്കു” എന്ന്‌ അവര്‍ 
തേനൊഴുകുന്ന സ്വരത്തില്‍ പറഞ്ഞു. ഞാന്‍ നിന്നു. .:- 
"അന്നത്തെ പ്രസംഗം ഭേഷായി ട്ടോ.” “ഞാന്‍ “ 
“താങ്ക്സ്‌ '” എന്നുപറഞ്ഞിട്ട്‌ ഡോക്ടര്‍ കെ.രാഫ്യ 
വന്‍പിളളയുടെ ഒരു നേരമ്പോക്ക്‌ --അദ്ദേഹം 
എന്നെ കളിയാക്കിപ്പറഞ്ഞത്‌ അവരോടു പറഞ്ഞു: “. 
"പൊലീസുകാര്‍ കുററക്കാരന്‌ ഇടികൊടുത്തിട്ട്‌ : 














അവന്‍ ബോധാകെട്ടുവെന്നുകണ്ടാല്‍ വെളളം കൊടു 
_ ക്കും. അതുപോലെ ഞാന്‍ ഗദ്യംകൊണ്ട്‌ സദസ്സിനെ 
9 ബോധാകെടുത്തും. എന്നിട്ട്‌ പദ്യം ചൊല്ലല്‍ എന്ന 
൯ വളളം കൊടുക്കല്‍. അത്രേയുള്ളു എന്‍െറ 
ക്‌ പ്രസംഗം. ശ്രീമതി ചിരിച്ചു. അപ്പോഴാണ്‌ സുന്ദരി 
4 യ്ക്യുടെ ചിരിയെക്കാള്‍ മനോഹരമായി ഈ ലോകത്തു 


' വേറൊന്നുമില്ലെന്ന്‌ എനിക്കു മനസ്സിലായത്‌. ഒരാഴ്ച 


കഴിഞ്ഞു. അവരുടെ ഒരു- രചന ഒരു വാരികയില്‍ 
0 അച്ചടിച്ചുവന്നു. സന്ദര്യത്തിനുളള “കോംപ്ളി 


കമന്‍റ്‌” എന്ന നിലയില്‍ ആ രചനയെ വാഴ്ത്താന്‍ 


ക കൂട്ടാക്കിയില്ല ഞാന്‍. അത്‌ '(ടാഷാ ണെന്നുതന്നെ 
ര എഴുതി. 
54 - രണ്ടാഴ്ചയ്ക്കുശേഷം ഞാനും പപമുഖനായ ഒരു 
ട്‌ കൃവിയുംകൂടി റോഡേ പോകുകയായിരുന്നു. അതി 
'% ലേവന്ന ആ അതിസുന്ദരി നിന്നു. കവിയെ 
“അവരുടെ വീട്ടിലേക്കു ക്ഷണിച്ചു. കവിയെ മാ്രതമേ 
. അവര്‍ ക്ഷണിച്ചുളളു എന്നതുകൊണ്ട്‌ “ശരി ഞാന്‍ 
ട്‌ പോകുന്നു” എന്ന്‌ അദ്ദേഹത്തോടു പറഞ്ഞു. കവി 
വിട്ടില്ല. എന്നെ വലിച്ചിഴച്ച്‌ അദ്‌ ദേഹം (ശീമതിയുടെ 
വീട്ടില്‍ കയററി. “ഇരിക്കു” എന്നു കവിയോടുമാരതം 
പറഞ്ഞിട്ട്‌ അവര്‍ അകത്തുചെന്ന്‌ രണ്ടു തട്ടങ്ങളിലായി 
മധുരപലഹാരങ്ങള്‍ കൊണ്ടുവന്നു. ബോളി, ജിലേബി, 
“ ഗുലാബ്‌ ജുമുന്‍, ഫോറിന്‍ ബിസ്കററ്‌ അങ്ങനെ 
. വലതും. കുടിക്കാന്‍ ചായയും. കവി പലഹാരങ്ങളുടെ 
പ മാധുര യം നാക്കുകൊണ്ടു നുകര്‍ന്നപ്പോഴും അവരുടെ 
, ശരീരമാധുര്യവും ന്രേതംകൊണ്ട്‌ നുകര്‍ന്നു. എന്‍െറ 
. മുന്‍പില്‍ വച്ച പലഹാരങ്ങളില്‍ ഒന്നുപോലും ഞാന്‍ 
പ തൊട്ടില്ല. “എന്താ കഴിക്കാത്തത്‌ ' എന്ന്‌ അവരൊട്ടു 
.. ചോദിച്ചതുമില്ല. ഞാന്‍ എഴുന്നേററു. കവി എന്നെ 
പിന്നെയും പിന്നെയും കസേരയില്‍ പിടിച്ചിരുത്താന്‍ 
പ. ശ്രമിച്ചെങ്കിലും ഞാന്‍ വഴങ്ങിയില്ല. ഞാന്‍ എഴു 
ന്നേററുനടന്നു. ഞാന്‍ നടന്നതുകൊണ്ട്‌ അദ്ദേഹവും 
പ കൂടെവന്നു. കവിയോടു യാത പറഞ്ഞിട്ട്‌ ഞാന്‍ 
. തിടുക്കത്തില്‍ നടന്നപ്പോള്‍ (ശീമതി അദ്‌ ദേഹത്തോട്‌ 
പ ഈ മനുഷ്യന്‍ എന്‍െറ കഥയെ വല്ലാണ്ട്‌ ചീത്ത 
' പറഞ്ഞുകളഞ്ഞു” എന്ന്‌ ദുഃഖനിവേദനം നടത്തിയത്‌ 
എന്‍െറ കാതില്‍ വന്നുവീണു. സുന്ദരികള്‍ സുജുന 
മര്യാദയോടെ മാതമേ ശ്രതുക്കളോടു പെരുമാറൂ. ആ 
i സുന്ദരി ഒരു എക്സെപ്ഷനായിരുന്നു. വിമര്‍ശ 
. നത്തിന്‍െറ പേരിലുണ്ടായ ഒരപമാനമായിരുന്നു 


ര ഇത്‌. [ 
പ ന. ടെക്നിക്കും കലയും 


൦ തമ്മില്‍ എന്തേ വൃത്യാസം? 


മു ന ങ്ങള്‍ താജ്മഹല്‍ കണ്ടിട്ടുണ്ടോ? കണ്ടി 
ട്ടുണ്ടെന്നിരിക്കട്ടെ. അതിന്‍െറ ഒരു സ്‌കെച്ച്‌ 
നിങ്ങളുടെ സ്നേഹിതന്‍ വരച്ചുവെന്നു വിചാരിക്കൂ. 

സ്‌കെച്ച്‌ ടെക്‌നിക്കാണ്‌; സാക്ഷാല്‍ താജ്മഹല്‍ 
കലയും. സ്‌കെച്ചിനു ജീവനില്ല. കലാസൃഷ്ടിക്കു 

ജീവനുണ്ട്‌. അല്ലെങ്കില്‍ വേറൊരു ഉദാഹരണം 
* നല്കാം. ശബരിമലയില്‍ പോകാന്‍ നിങ്ങള്‍ 
മാലയിടുന്നു. (വതം നോക്കുന്നു. ഒടുവില്‍ കല്ലുംമുളളും 
“ചവിട്ടി കാട്ടിലൂടെ 
സമീപത്തു ചെല്ലുന്നു. പതിനെട്ടു പടികളും ചവിട്ടി: 
ക്കയറി ദീപാരാധനവേളയില്‍ കൈകുപ്പിനില്‍ക്കുന്നു. 
അപ്പോള്‍ കൈവല്യദര്‍ശനം. കുളത്തൂപ്പുഴ. എന്ന 
സ്ഥലത്തും ശാസ്‌ 'താവിന്‍െറ ക്ഷ്യേതമുണ്ട്‌ . ശബ 
. രിമലയില്‍ പോയാല്‍ മാലയിട്ടയാള്‍ കുളത്തൂപ്പുഴ 
“വരെ ചെന്നു തൊഴുതിട്ടു തിരിച്ചു വീട്ടിലേക്കു 
“ പോരാറുണ്ട്‌. ശബരിമല ക്ഷേത്രത്തിലെ ദര്‍ശനം 
കല. കുളത്തുപ്പുഴ ക്ഷേത്രത്തിലെ ദര്‍ശനം ടെക്‌നിക്‌. 


യഹ ജു ക 


En 


3 
\ 





നടന്ന്‌ ക്ഷ്േേതത്തിന്‍െറ . 


കാലിക്രപാധാ 
നഴമുളള വിഷ 
യങ്ങള്‍ പതി 
പാദിക്കുമ്പോഴും 
സനന്‌ ദരൃത്തി 
ന്‍െറ അംശത്തി 
നു ര്പാമുഖ്യം 
വന്നാല്‍ കഥ 
കള്‍ വളരെക്കാ 
ലം നിലനില്‍ 
ക്കും. “ഡോക്ടര്‍ 
ഷിവാഗോ' എ 
ന്ന നോവലിനും 
നാത്സിസത്തെ 
നിന്‌ ദിക്കുന്ന 
റ്റോമസ്മന്നി 
ന്‍െറ ചെറുകഥ 
കള്‍ക്കും നാശ 
മില്ല. അവയിലെ 


-രാഷ്രടവയൃവ 


ഹാരത്തെ സം 
ബന്ധിച്ച പരി 
തഃസ്ഥിതികള്‍ 
ഇന്നില്ല. എങ്കി 
ലും സനന്ദര്യ 
മുളളതുകൊണ്ട്‌ 
അതു നശിക്കു 
ന്നില്ല. സാദത്ത്‌ 
ഹസന്‍ മന്‍േറാ 
യുടെ കൃതിക 
ളില്‍ സന്ദ 
ര്യാംശം വിരള 


മാണ്‌ . 





മാര്‍കേസ്‌ 





കലാകൌമുദി 48 


ആഴ്ചപ്പതിപ്പില്‍ പരശു 


 .നെക്കുറിച്ചായി സംവാദം. ഇതിന്‍െറ അനാചിത്യത്തെ 












ഡാവിഞ്ചിയുടെ ചിത്രങ്ങള്‍ , കല 
ചിശ്രങ്ങള്‍ ടെക്‌നിക്‌. പി.സി.കുട്ടിക്കൃഷ്‌6 
ബഷീറിന്‍െറയും ചെറുകഥകള്‍ കല. 
ആഴ്ചപ്പതിപ്പില്‍ കെ.വി.ശരത്‌ ചന്ദ്രന്‍ എഴുതിയ 
“ കുഞ്ഞനന്തന്‍െറ മരണങ്ങള്‍” ടെക്നിക്‌. കുഞ്ഞ്‌ 
നന്തന്‍ എന്ന ഒരേ പേരുളള പല വ്യക്തികളുടെ 

മരണം വിവരിച്ചു മനുഷ്യന്‍െറ മൃത്യുവശതയെ 

ചി തീകരിക്കാനാണു ശരത്‌ ചന്രദന്‍െറ (ശമം. 

പക്‌ ഷേ, കലയുടെ സ്പന്ദമില്ല അദ്‌ ദേഹത്തിന്‍െറ _ 
രചനയില്‍. അനുഗൃഹീതനായ കലാകാരന്‍ ലോഹം 

കൊണ്ടു വിഗ്രഹം നിര്‍മ്മിച്ചിട്ട്‌ മാറിനില്‍ക്കുന്നു. 
കൂലിക്കാരന്‍ അതില്‍ മെററല്‍ പോളീഷ്‌ തേച്ച്‌ 

തിളക്കം വരുത്തുന്നു. ശരത്ചന്ര്രന്‍ മെററല്‍ 
പോളീഷ്‌ കൈകാര്യം ചെയ്യുന്നതേയുളളു. കൈക്കു 
നാററമുണ്ടോ ശരത്ചന്ദ്രന്‍? ഇങ്ങുപോരു. സോപ്പും 
വെളളവും തരാം. 


ചര്‍ച്ചകൊണ്ട്‌ എന്തു 
പിയോജുനം 


മാംംകസിന്‍െറ “Love ‘in the time “of 
cholera” എന്ന നോവലിനെക്കുറിച്ച്‌ വിദഗ്ദ്ധന്മാര്‍ 
ഒരുമിച്ചുകൂടി ചര്‍ച്ച നടത്തുന്നത്‌ അവര്‍ക്കും 
ബഹുജുനത്തിനും നല്ലതാണ്‌. വായനക്കാരന്‍ കാ 


' ണാത്ത ആന്തരാര്‍ത്ഥങ്ങള്‍ ആ -ഗ്രഗല്ഭന് മാര്‍ക്കു 


കണ്ടെത്താന്‍ കഴിയും. നോവലിന്‍െറ പുതിയ 
മാനങ്ങള്‍ നിരൂപകരായ അവര്‍ക്കേ ദര്‍ശിക്കാനാവൂ. 
ഫ്രഞ്ച്‌ തത്ത്വചിന്തകന്‍ ബെര്‍ഗ്‌സൊങ്ങിന്‍െറ 
ഫിലോസഫിയെക്കുറിച്ച്‌ ബര്‍നാര്‍ഡ്ഷാ ചില 
തൊക്കെപ്പറഞ്ഞപ്പോള്‍ അതൊന്നും തന്‍െറ തത്ത്വ 
ചിന്തയിലില്ല എന്ന്‌ ബെര്‍ഗ്സൊങ്്‌ അഭിപ്രായപ്പെട്ടു. 
അതിന്‌ ഷാ നല്കിയ മറുപടി രസകരമാണ്‌: ടു 
“എന്‍െറ ചങ്ങാതി, നിങ്ങളുടെ ഫിലോസഫിയെ 
ക്കുറിച്ച്‌ നിങ്ങള്‍ക്കറിയാവുന്നതിലധികം എനിക്ക 
റിയാം. (ആര്‍നൊള്‍ററ്‌ ഹസറുടെ Sociology of Art 
എന്ന ഫുസ്തകം വായിച്ച ഓര്‍മ്മയില്‍നിന്ന്‌) 
ഇങ്ങനെയാണ്‌ നിരൂപകര്‍ നൂതനമാനങ്ങള്‍ കണ്ടെ 
ത്തുന്നത്‌. പക്ഷേ, ഇതു ര്ൌരഡങ്ങളായ കൃതിക ൮ 
ളെക്കുറിച്ചേ ശരിയാവൂ. “അന്നാകരേ നിന'യെ . - 
ക്കുറിച്ചോ “മാജിക്‌ മാണ്ട നെക്കുറിച്ചോ ചര്‍ച്ചകള്‍ 
ആകാം. 'പാടാത്തപൈങ്കിളി'യെസ്സംബന്ധിച്ച്‌ ചര്‍ച്ച 4 
നടത്തുന്നതെങ്ങനെ? ഇതു തന്നെയാണ്‌ ദീപിക 3 
വേറൊരു വിധത്തില്‍ , 
എഴുതുന്നത്‌. സി.രാധാകൃഷ്ണനും നീലാ പദ്മനാ 
ഭനും ലഭിച്ച അവാര്‍ഡുകളുടെ പേരില്‍ അവരെ 
അഭിനന്ദിക്കാന്‍ കോട്ടയത്തു സമ്മേളനം ചേര്‍ന്നു. 
സ്വാഭാവികമായും അവരുടെ സമ്മാനാര്‍ഹങ്ങളായ 
ഗ്രന്ഥങ്ങളെക്കുറിച്ചാവണം ചര്‍ച്ച. പക്ഷേ, നടന്നത്‌ 
അതല്ല. ടി.വി.വര്‍ക്കിയുടെ “ഛായ്‌ എന്ന നോവലി 











മാന്യമായ ഭാഷയുപയോഗിച്ചു പരശുകളിയാക്കുന്നു. 
എന്‍െറ പേന നിറയെ അമാന്യങ്ങളായ വാക്കുകളേ 
യുളളു. അത്‌ പേനത്തൂമ്്ിലൂടെ കടലാസ്സില്‍ വീഴട്ടെ. - 
ഈ രീതിയിലുള്ള -അംധംഞ്ച്ഡ്‌' ചര്‍ച്ച കൊണ്ടൊന്നും ൦ 





ആരും വളരുകയില്ല. സാഹിതൃകൃതിക്കു മൂല്യമു 


ണ്ടെങ്കില്‍ ആരും വേണ്ട്‌ അതിനെ ഉയര്‍ത്തിപ്പിടി 
ക്കാന്‍. (പചാരമാര്‍ന്ന ഭാഷയിലും അതു രചിക്കപ്പെ 
ടേണ്ടതില്ല. നൊര്‍വെയിലെ ഭാഷ സംസാരിക്കുന്നവര്‍ 
കുറച്ചുപേര്‍ മാത്രം. ആ ഭാഷയില്‍ നാടകങ്ങളെഴുതിയ 
ആളാണ്‌ ഇബ്സൻ. ഷെയ്ക്‌സ്‌ പിയറിനെപ്പോലെ 
അദ്ദേഹം ആരരിക്കപ്പെടുന്നു. ബഹ്യൂളുനത്തിന്‌ 








 എഴുത്തുകാരെക്ഷാള്‍ ബുദ്ധിയുണ്ട്‌ . മേന്മയില്ലാത്ത 
കൃതിയെ മേന്മയുളളതായി പത്തുപേരെക്കൊണ്ടു 
പറയിപ്പിച്ചതുകൊണ്ടോ മുണ്ടശ്ശേരിയുടെയോ കൂട്ടി 
ക്കൃഷ്ണമാരാരുടെയോ പദവിയുള്ള നിരൂപകനെ 
ക്കൊണ്ട്‌ അതിനെ പപശംസിപ്പിച്ചതുകൊണ്ടോ ഒരു 
ഫലവുമില്ല. അതുകൊണ്ട്‌ എഴുതാനുളളത്‌ എഴുതി 
യിട്ട്‌ മിണ്ടാതിരിക്കുകയാണു വേണ്ടത്‌. മേന്മ 
അതിനുണ്ടെങ്കില്‍ കാലം അതു കണ്ടറിയും. 
രചയിതാവ്‌ അംഗീകരിക്കപ്പെടും. 


സാദത്‌ ഹസന്‍ 
മന്‍േറായെക്കുറിച്ച്‌ എന്താണ്‌ 
അഭിപ്രായം? 


Tea undisputed master of the modern 


Indian Short Story” എന്നു സല്‍മാന്‍ റഷ്ദി, 
മന്‍േറായെ വാഴ്ത്തിയതുകൊണ്ടാണ്‌ ഞാന്‍ അദ്ദേ 
ഹത്തിന്‍െറ Kingdom's End and Other Stories 
എന്ന പുസ്തകം വാങ്ങി വായിച്ചത്‌. അദ്ദേഹം 
കഥകളെഴുതിയ്‌ കാലത്തെ രാഷ്രടവ്യവഹാരവും 
സാമൂഹികാവസ്ഥയും മതാന്ധതയും മററുമാണ്‌ 
അവയിലെ വിഷയം. വേശ്യകള്‍, രതോപകാരികള്‍ 
ഇവരേയും കഥകളില്‍ കൊണ്ടുവരുന്നുണ്ട്‌ മന്‍േറാ. 
. ആദ്യത്തെ വിദാഗത്തില്‍പ്പെടുന്ന കഥകള്‍ക്ക്‌ അന്ന 
ത്തെ കാലത്തെസ്സംബന്ധിച്ച (പാധാന്യമേയുള്ളു. 
കാലിക്രപാധാന്യമുളള വിഷയങ്ങള്‍ പതിപാദിക്കു 
മ്പോഴും സന ദര്യത്തിന്‍െറ അംശത്തിനു .പാമുഖ്യം 
വന്നാല്‍ കഥകള്‍ വളരെക്കാലം നിലനില്ക്കും. 
“ഡോക്ടര്‍ ഷിവാഗോ' -എന്ന നോവിലിനും 
നാത്സിസത്തെ നിന്ദിക്കുന്ന റേറാമസ്‌ മന്നിന്‍െറ 
ചെറുകഥകള്‍ക്കും നാശമില്ല. അവയിലെ രാഷ്ട്ര 
വ്യവഹാരത്തെ സംബന്ധിച്ച പരിതസ്ഥിതികള്‍ 
ഇന്നില്ല. എങ്കിലും സാന ദര്യമുളളതുകൊണ്ട്‌ അവ 
നശിക്കുന്നില്ല. നമ്മുടെ കഥാകാരന്‍െറ കൃതികളില്‍ 
സനന്ദര്യാംശം വിരളമാണ്‌ . അതിനാല്‍ അവയുടെ 
പാരായണം അക്കാലത്തെ സ്ഥിതിഗതികള്‍ നേരിട്ട 
റിഞ്ഞ എനിക്കുപോലും വൈരസ്യജനകമായിരി 
ക്കുന്നു. i 
കലാപരമായ ആവശ്യകതയ്ക്ക്‌ അതീതമായിട്ടാണ്‌ 
അദ്ദേഹം സെക്‌സ്‌ വര്‍ണ്ണിക്കുന്നത്‌. സഭ്യമായ 
തിന്‍െറ നേര്‍ത്ത വരമ്പുമുറിച്ച്‌ അത്‌ അസഭ്യമായ 
, മണ്ഡലത്തിലേക്കു കടക്കുന്നു. മെലോരഡാമയി 
ലാണ്‌ മന്‍േറാോ പലപ്പോഴും അഭിരമിക്കുന്നത്‌. 
വേശ്യയെ ഉറങ്ങാന്‍, സമ്മതിക്കാതെ അവളെ 
നിര്‍ബ്ബന്ധിച്ച്‌ ഓരോ ആളിന്‍േറയും. അടുത്തേക്കു 


രോഗഫപിപരം 


പറഞ്ഞാല്‍ മേ. 


ഡിക്കല്‍ ഗഗന്‌ 
റം തൂാറന്നു 


നോക്കുന്ന ഡോ 


ക്ടറെയും നി 
യമോപദേശം 
തേടിയാല്‍ ലാ 
ബുക്ക്‌ തുറക്കു 
ന്ന വക്കീലിനെ 
യും വിശ്വസി 
ക്കരുത്‌. 





സാദത്ത്‌' ഹസന്‍ മന്‍േറാ 





കൂട്ടിക്കൊണ്ടുപോകുന്ന രതോപകാരിയെ അവള്‍ 
തന്നെ കൊല്ലുന്നതായി വര്‍ണ്ണിക്കുന്ന The Room 
with the Bright Light എന്ന കഥയില്‍ കലയില്ല, 
മെലോരഡാമയേയുള്ളു. ഒരു വാക്യം എടുത്തെഴുതട്ടെ 
‘Next to the women, on the bare floor, lay a man, 
his head bashed into a pulp with a bloodied brick. 
ഇതിനും പുറമേ പല കഥകളുടെയും അവസാനത്തില്‍ 
ഒരു ലിസ്റ്‌ കാണാം. മനസ്സിനു പരിപാകം വന്ന 
സാഹിത്യകാരന്‍ ഇത്തരം വിദ്യകളെ വര്‍ജ്ജിക്കുക 
യേയുളളു. സല്‍മാന്‍ റഷ്ദിയുടെ. വാക്കുകള്‍ക്കു 
വിശ്വാസ്യത എന്ന ഗുണമില്ല, ഇന്‍ഡ്യയിലെ 
പെന്‍ഗ്വിന്‍ ബുക്ക്‌സാണ്‌ ഈ കഥാസമാഹാരം 
്രസാധനം ചെയ്തത്‌. അവര്‍ക്ക്‌ ശരിയായ 
“ഇന്‍ഡ്യന്‍ ടാലന്‍റ്‌ ' കണ്ടുപിടിക്കാന്‍ ഇതുവരേയും 
കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കില്‍ ഇന്‍ഡ്യയില്‍ ടാലന്‍റ്‌ 
ഇല്ല. ഈ രണ്ട്‌ അനുമാനങ്ങളിലേ എനിക്കു 
ചെന്നെത്താന്‍ കഴിയുന്നുള്ളു. 


കൊച്ചുത്തരങ്ങളില്ലേ? 


ഉട. ചോദിക്കൂ. 

പി.എച്ച്‌. ഡിക്കു വര്‍ക്ക്‌ ചെയ്യാന്‍ ഒരു വിഷയം 
പറഞ്ഞുതരാമോ?” 

*'ക്ളീയറസില്‍ തേച്ച്‌ മുഖക്കുരുവും ഹഡേന്‍സ 
തേച്ച്‌ അര്‍ശസ്സും ഇല്ലാതാക്കുന്ന വിധങ്ങള്‍. വിഷയം 
തികച്ചും ആധുനികോത്തര മാകണമെങ്കില്‍ ക്ളീയറ 
സില്‍ തേച്ച്‌ അര്‍ശസ്സും ഹഡേന്‍സ തേച്ച്‌ 
മുഖക്കുരുവും ഇല്ലാതാക്കുന്ന വിധങ്ങള്‍ എന്നു 
മാററിക്കൊളളു. ഗൈഡന്‍സിന്‌ ആളെക്കിട്ടാന്‍ 
വൈഷമ്യമില്ല. റോഡിലിറങ്ങിയാല്‍ നിങ്ങള്‍ കാണ്ണുന്ന 
മൂന്നുപേരില്‍ ഒരാള്‍ പി.എച്ച്‌ .ഡിക്കാരനായിരിക്കും.'' 

“ആരെ വിശ്വസിക്കരുത്‌?” 

“രോഗവിവരം പറഞ്ഞാല്‍ മെഡിക്കല്‍ ഗ്രന്ഥം 
തുറന്നുനോക്കുന്ന ഡോക്ടറെയും നിയമോപദേശം 
തേടിയാല്‍ ലാബുക്ക്‌ തുറക്കുന്ന വക്കീലിനെയും 
വിശ്വസിക്കരുത്‌. Pr 

“നിങ്ങളെ വിസ്മയിപ്പിച്ച ഒരു സംഭവം?” 

“ഒരിക്കല്‍ ഞാനും വേറൊരാളും മാര്തം തീവണ്ടി 
യില്‍ സഞ്ചരിക്കുകയായിരുന്നു. വിരസമായ യാത. 
കുറെക്കഴിഞ്ഞപ്പോള്‍ മറേറയാള്‍ പാടാന്‍തുടങ്ങി. 
ആ ഗാനത്തിന്‍െറ കല്ലോലങ്ങളില്‍ ആടിയുലഞ്ഞ്‌ 
മറെറാരു ദേശത്ത്‌ എത്തിയ ഞാന്‍ അദ്‌ ദേഹത്തോട്‌ 
വിനയപൂര്‍വ്വം ചോദിച്ചു: . അങ്ങ്‌ ₹ അദ്ദേഹം 
അതിലുമേറെ വിനയത്തോടെ മറുപടി നല്കി: 

“എന്‍െറ പേര്‍ ചെമ്പൈ വൈദ്യനാഥയ്യര്‍ 
എന്നാണ്‌.” ഞാനുടനെ അദ്ദേഹത്തിന്‍െറ കാലു 
കളില്‍ കൈകള്‍കൊണ്ടു തൊട്ട്‌ എന്‍െറ കണ്ണില്‍ 


വച്ചു. 





നിറിപ്പുകയുന്ന മുഖങ്ങള്‍ 
ഴ്‌ റാം പേജില്‍നിന്നും തുടര്‍ച്ച) 
ത്വമില്ലായ്മയാണ്‌. 
ഈ സര്‍ക്കാരിനെ അധികാരത്തിലേററാന്‍ 


മുഖ്യ. പങ്കുവഹിച്ച ചെറുപ്പക്കാരാകെ അസ്ധ്‌ 


സ്ഥരാണ്‌ . ഡി.വൈ.എഫ്‌ .ഐ പ്രവര്‍ത്തകര്‍ 
ഒന്നടങ്കം അസംതൃപ്തരാണ്‌. പ പ്രലോഭനങ്ങള്‍ 
കൊണ്ട്‌ ചെറുപ്പക്കാരെ വശത്താക്കിയിട്ട്‌ കറി 
വേപ്പിലപോലെ മാററിനിര്‍ത്തിയ സര്‍ക്കാര്‍ 
ചെറുപ്പക്കാരെ വഞ്ചിച്ചു. രണ്ടുവര്‍ഷം കഴി 
ഞ്ഞിട്ട്‌- എരതപേര്‍ക്ക്‌ തൊഴിലു കൊടുത്തു? 
ഇതിനിടയിലാണ്‌ പെന്‍ഷന്‍ (പായം കൂട്ടാന്‍ 
ആലോചിച്ചത്‌? തൊഴിലില്ലാത്തവരുടെ തൊ 





ഴിലവസരം നഷ്ടപ്പെടുത്താനുളള ആത്മഹ 
ത്യാപരമായ കാര്യത്തെക്കുറിച്ചാണ്‌ ആലോ 
ചിച്ചത്‌. 
ജനങ്ങളിലേക്ക്‌ ഇറങ്ങിച്ചെല്ലുമ്പോള്‍ താ 
കളുടെ രാഷ്ദ്രീയ-വ്യക്‌തിജീവിതത്തിന്‌ ലഭി 
ക്കുന്ന നേട്ടമെന്താണ്‌ ? 

ഈ യാരതകള്‍ ഒരു രാഷ്രടീയ്രപവര്‍ത്ത 
കനന്‍െറ ജീവിതത്തിലെ ഏററവും വലിയ നേ 
ട്ടവും അനുഭവവുമാണ്‌. ഓഫീസു ്രവര്‍ത്തനം 
പോലെയുളള രാഷ്‌ ഗ്രീയജീവിതത്തെക്കാള്‍ 
ജുനസമ്പര്‍ക്കരാഷ്രടീയത്തിനാണ്‌ പ്രസക്തി. 
ജനങ്ങളുടെ (പശ്നങ്ങള്‍ നേരില്‍ക്കണ്ട്‌ പഠി 
ക്കണം. ആദിവാസികളുടെ കുടിവെളളക്ഷാ 

കലാകൌമുദി 4.9 


മത്തെക്കുറിച്ച്‌ തലസ്ഥാനത്തിരുന്നാല്‍ ഒന്നും 
മനസ്സിലാവില്ല. കുടിവെളളം ലഭിക്കാത്തതു 
കൊണ്ട്‌ സാം,കമികരോഗങ്ങള്‍പോലും അ 
വര്‍ക്കുണ്ടാകുന്നു. ആദിവാസികളുടെ നീറുന്ന 
പ്രശ്നങ്ങള്‍ നേരില്‍പ്പോയി കണ്ടാലേ അറി 
യാനാവു. താഴേക്കിടയിലേക്ക്‌ പോയാലേ പ്ര 
ശ്നങ്ങള്‍ പഠിക്കാനാവു. ഈ യാരതകള്‍ യ 
ഥാര്‍ത്ഥത്തില്‍ ഒരദ്‌ധ്യാപകനെപ്പോലെയാണ്‌. 
എനിക്ക്‌ പലതും പഠിച്ച്‌ തീരുമാനങ്ങളിലെ 
ത്താനാവുന്നു. യാതൊരു തളര്‍ച്ചയുമില്ലാതെ, 
വിശ്രമംപോലുമില്ലാതെ സഞ്ചരിക്കാന്‍: കഴി 
ഞ്ഞത്‌ ജനങ്ങളുടെ ്രശ്‌നങ്ങളറിയാനുളള 
ആഗ്രഹം നിമിത്തമാണ്‌. 


